O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


നമ്പർ 


51 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18314 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Varkala Taluk 


NOTICE 


നമ്പർ : ബി 2 / 12540 / 2021 


07-12-2021 


അനന്തരാവകാശ 


വർക്കല താലൂക്കിൽ മണമ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശീന്ദ്രൻ കെ , രചന , പാർത്തുകോണം 
മണമ്പൂർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മണമ്പൂർ വില്ലേജിൽ പരേതൻറെ മകൻ വൈശാഖ് , രചന , പാർത്തുകോണം , മണമ്പൂർ പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ മണമ്പൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| വൈശാഖ് 


മകൻ 


31 


2 


വിഷ്ണു 


മകൻ 


28 


നമ്പർ : ബ 212541 / 2021 


07-12-2021 


അ 


വർക്കല താലൂക്കിൽ മണമ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നിർമ്മല , രചന , പാർത്തുകോണം , 
മണമ്പൂർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മണമ്പൂർ വില്ലേജിൽ പരേതയുടെ മകൻ വൈശാഖ് , രചന , പാർത്തുകോണം , മണമ്പൂർ പി ഒ , 

, 
ബോധിപ്പിച്ച അപേക്ഷ മണമ്പൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-01-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വൈശാഖ് 


മകൻ 


31 


2 


വിഷ 


| മകൻ 


28 


നമ്പർ : ബി 2 / 12470 / 2021 


04-12-2021 


വർക്കല താലൂക്കിൽ വെട്ടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സോമൻ , കുഴിവിളാകം , വിളബാഗം , 
നെടുങ്കണ്ട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വെട്ടൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ തങ്കമണി , കുഴിവിളാകം , വിളബ്ദാഗം , നെടുങ്കണ്ട് പി ഒ , ബോധിപ്പിച്ച 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18315 


Revenue Department 


28th December 2021 


അപേക്ഷ വെട്ടൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 13-10-2021 ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമണി 


ഭാര്യ 


69 


2 


സീമ 


മകൾ 


44 


3 


ഹേമ റ്റി എസ് 


മകൾ 


41 


No : B2,11896 / 2021 


06-12-2021 


Notice is hereby given to all to whom it may be concern that Lalithamma , Lekshmi Nivas , Puliyoorkonam PO , , 
Madavoor Village , Varkala Taluk of Thiruvananthapuram District has filed an application of a legal heirship certificate of 
her husband to produce before availing pension and other purposes in respect of the legal heirs of late Peethambara 
Kurup , Lekshmi Nivas , Puliyoorkonam P 0 who expired on 22-09-2021 . Enquires conducted through the village officer 
Madavoor and that it has been reported to this office that the persons named in the scheduled below are the legal heirs 
of the said late Peethambara Kurup . that it is proposed to issue a legal heirship certificate according to this to the 
applicant . The parents of the deceased is not alive . Hence , it is proposed to issue a legal heir ship certificate accordingl 
y in favour of the above said members for receiving the claims . objections , if any against the issue of the said legal 
heirship certificate should be filed in person before the Tahasildar , Varkala within 30 days from the date of publication of 
this notice in the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


Sl.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Lalithamma 


Wife 


77 


2 


PL Vijayakumar 


Son 


57 


3 


Daughter 


56 


PL Jaya 
PL Suja 


4 


Daughter 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18316 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Varkala Taluk 


NOTICE 


നമ്പർ : ബി 2 / 12835 / 2021 


06-12-2021 


അനന്തരാവകാശ 


വർക്കല താലൂക്കിൽ വർക്കല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുരുകൻ ചെട്ടിയാർ , മണ്ണെടുത്തവിളവീട് , 
രഘുനാഥപുരം എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൾ മീന എം , ധന്യാലയം , അയിരൂർ പി ഒ , അയിരൂർ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ 
വർക്കല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 10-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും അവിവാഹിതനായ മകൻ രാജുവും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുഭദ്ര 


ഭാര്യ 


70 


2 


| മണികണ്ഠൻ 


മകൻ 


47 


3 


മീന എം 


| മകൾ 


44 


നമ്പർ : ബി 2 / 128362021 


20-12-2021 


അ 


വർക്കല താലൂക്കിൽ വർക്കല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഡി ലീലാദേവി , ആർഷ , കിളിത്തട്ടുമുക്ക് , 
വർക്കല പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വർക്കല വില്ലേജിൽ പരേതയുടെ മകൻ സന്തോഷ് എൽ ആർ , ആർഷ , കിളിത്തട്ടുമുക്ക് , വർക്കല പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ വർക്കല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-10-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സന്തോഷ് എൽ ആർ 


മകൻ 


41 


2 


| ആർഷ എൽ ആർ 


മകൾ 


38 


നമ്പർ : ബി 2 / 8618 / 2021 


13-12-2021 


വർക്കല താലൂക്കിൽ ചെറുന്നിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി അശോകൻ , ബ്രദേഴ്സ് ലാൻഡ് , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18317 


Revenue Department 


28th December 2021 


ദളവാപുരം , പാലച്ചിറ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ക്ഷേമനിധി ബോർഡ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുന്നിയൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ അന്ന വി , ബ്രദേഴ്സ് ലാൻഡ് , ദളവാപുരം , 
പാലച്ചിറ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ ചെറുന്നിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അന്ന വി 


ഭാര്യ 


57 


2 


സബിൻ എ 


മകൻ 


35 


3 


സജിൻ എ 


മകൻ 


32 


4 


സരിൻ എ 


| മകൻ 


32 


നമ്പർ : ബി 12971 2021 


14-12-2021 


വ 


വർക്കല താലൂക്കിൽ വർക്കല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുധീർ , റ്റി ആർ വി ഹൗസ് , 
കൊച്ചുവിളമുക്ക് , കുരയ്ക്കുണ്ണി , വർക്കല പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വർക്കല വില്ലേജിൽ പരേതൻറെ ഭാര്യ ബിന്ദു , റ്റി ആർ വി ഹൗസ് , കൊച്ചുവിളമുക്ക് , 
കുരയ്ക്കണ്ണി , വർക്കല പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വർക്കല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻ നിസന്തതിയാണ് . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബിന്ദു 


ഭാര്യ 


49 


No : B27429 / 2021 


14-12-2021 


Notice is hereby given to all to whom it may be concern that Afthab ali , Kizhakkebhagom , Edava PO , Edava Village 
Varkala Taluk of Thiruvananthapuram District has filed an application of a legal heirship certificate of his father to 
produce before availing pension and other purposes in respect of the legal heirs of late Abdul Kalam , Kizhakkebhagom , 
Edava Po who expired on 07-02-2021 . Enquires conducted through the village officer Edava and that it has been 
reported to this office that the persons named in the scheduled below are the legal heirs of the said late Abdul Kalam ,. 
that it is proposed to issue a legal heirship certificate according to this to the applicant . The parents of the deceased is 
not alive . Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said members fo 
r receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed in person 
before the Tahasildar , Varkala within 30 days from the date of publication of this notice in the Kerala Government 
Gazette . Belated applications and those sent by post will not be considered . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18318 


KERALA GAZETTE 


Part III 


SCHEDULE 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Shahida Beevi 


Wife 


74 


2 


Afthab ali 


Son 


47 


3 


Safeesa Hibad 


Daughter 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18319 


Revenue Department 


28th December 2021 


Thiruvananthapuram District 


Varkala Taluk 


NOTICE 


No : B2 / 14241 / 2021 


23-12-2021 


Notice is hereby given to all to whom it may be concern that Suja jyothi , Makom , Thokkad P О , Chemmaruthy Village , 
Varkala Taluk of Thiruvananthapuram District has filed an application of a legal heirship certificate of her husband to 
produce before treasury and other purposes in respect of the legal heirs of late Jothybasu , Makom , Thokkad P O who 
expired on 07-10-2021 . Enquires conducted through the village officer Chemmaruthy and that it has been reported to this 
office that the persons named in the scheduled below are the legal heirs of the said late Jothybasu . that it is proposed to 
issue a legal heirship certificate according to this to the applicant . The parents of the deceased is not alive . Hence , it i 
s proposed to issue a legal heir ship certificate accordingly in favour of the above said members for receiving the claims . 
objections , if any against the issue of the said legal heirship certificate should be filed in person before the Tahasildar , 
Varkala within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated applications 
and those sent by post will not be considered . 


SCHEDULE 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Suja jyothi 


Wife 


57 


2 


Josh JS 


Son 


35 


3 


Jisha JS 


Daughter 


31 


No : B2 / 12501 / 2019 


23-12-2021 


Notice is hereby given to all to whom it may be concern that Jayasree AV , RJ Nivas , Mavinmoodu , Kallambalam 
PO , Ottoor Village , Varkala Taluk of Thiruvananthapuram District has filed an application of a legal heirship certificate of 
her mother to produce before Bank and other purposes in respect of the legal heirs of late Amruthavally , Puthan veedu , 
Qttoor , who expired on 11-07-2019 . Enquires conducted through the village officer Ottoor and that it has been reported to 
this office that the persons named in the scheduled below are the legal heirs of the said late Amruthavally . that it is 
proposed to issue a legal heirship certificate according to this to the applicant . The parents , husband and a son named 
Sasikumar of the deceased are not alive . Hence , it is proposed to issue a legal heir ship certificate accordingly in favou 
r of the above said members for receiving the claims . objections , if any against the issue of the said legal heirship 
certificate should be filed in person before the Tahasildar , Varkala within 30 days from the date of publication of this 
notice in the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Jayasree AV 


Daughter 


65 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18320 


KERALA GAZETTE 


Part III 


2 


Laisha V 


Daughter 


60 


3 


Lisi AV 


Daughter 


51 


4 


Joly AV 


Daughter 


48 


5 


Asish 


Grand Son 


25 


6 


Pranav 


Grand Son 


22 


നമ്പർ : ബി 2 / 12713 / 2021 


24-12-2021 


അപേക്ഷയ 


വർക്കല താലൂക്കിൽ മണമ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മിനി , ദീപ്തി വിലാസം , മണമ്പൂർ പി 
ഒ എന്നയാളുടെ അവകാശികൾക്ക് എൽ എ എൻ എച്ച് ഓഫീസ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മണമ്പൂർ വില്ലേജിൽ പരേതയുടെ മകൻ ദീപു എസ് , ദീപ്തി വിലാസം , മണമ്പൂർ പി ഒ , ബോധിപ്പിച്ച 

മണമ്പൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 19-01-2015 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


41 


ദീപി എസ് 
ദീപു എസ് 


2 


| മകൻ 


40 


നമ്പർ : ബ 2 / 12080 2021 


14-12-2021 


വർക്കല താലൂക്കിൽ നാവായിക്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലക്ഷ്മിക്കുട്ടിഅമ്മ , തെക്കതിൽ വീട് 
, ഐക്കോട്ടുകോണം , കല്ലമ്പലം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരീക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നാവായിക്കുളം വില്ലേജിൽ പരേതയുടെ മകൻ സുദർശനകുറുപ്പ് ആർ , ലക്ഷ്മി ഭവൻ , 
ഐക്കോട്ടുകോണം , കല്ലമ്പലം പി ഒ , ബേ 

ബാധിപ്പിച്ച അപേക്ഷ നാവായിക്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-08-2020 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


70 


| ശശിധരകുറുപ്പ് ആർ 
സുദർശനകുറുപ്പ് ആർ 


2 


| മകൻ 


59 


3 


മീനാംബിക എൽ 


മകൾ 


55 


നമ്പർ : ബ 2 / 12209 / 2021 


14-12-2021 


വർക്കല താലൂക്കിൽ 


ചെമ്മരുതി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൽ റഹിം എം , വാറുവിളവീട് , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18321 


Revenue Department 


28th December 2021 


തോക്കാട് , വടശ്ശേരിക്കോണം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെമ്മരുതി വില്ലേജിൽ പരേതൻറെ ഭാര്യ ലൈലബീഗം , വാറുവിളവീട് , തോക്കാട് , 
വടശ്ശേരിക്കോണം പി ഒ , ബോധിപ്പിച്ച അപേക്ഷ ചെമ്മരുതി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-05-20 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി 

കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലൈലബീഗം 


ഭാര്യ 


59 


2 


ഷിജി 


| മകൾ 


34 


3 


ജാസി എ ആർ 


| മകൾ 


30 


നമ്പർ : ബി 2 / 13034 / 2021 


14-12-2021 


അനന്തരാവകാശ 


വർക്കല താലൂക്കിൽ വർക്കല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അശോകകുമാർ , പ്ലാവിളപുത്തൻവീട് , 
ചെറുകുന്നം , വർക്കല പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വർക്കല വില്ലേജിൽ 

വർക്കല വില്ലേജിൽ പരേതൻറെ ഭാര്യ ഗീതാകുമാരി , പ്ലാവിളപുത്തൻവീട് , ചെറുകുന്നം , വർക്കല പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ വർക്കല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീതാകുമാരി 


ഭാര്യ 


49 


2 


അശ്വതിഅശോകൻ 


മകൾ 


29 


3 


അർച്ചനഅശോകൻ 


മകൾ 


27 


No : B2 | 123342021 


17-12-2021 


Notice is hereby given to all to whom it may be concern that Anithakumari S , Karthika , Vettoor PO , Vettoor Village , 
Varkala Taluk of Thiruvananthapuram District has filed an application of a legal heirship certific of her husband to produce 
before availing pension and other purposes in respect of the legal heirs of late Narayana Pillai , Karthika , Vettoor PO 
who expired on 14-07-2016 . Enquires conducted through the village officer Vettoor and that it has been reported to this 
office that the persons named in the scheduled below are the legal heirs of the said late Narayana Pillai . that it is proposed 
to issue a legal heirship certificate according to this to the applicant . The parents of the deceased is not alive . Hence , i 
t is proposed to issue a legal heir ship certificate accordingly in favour of the above said members for receiving the claims . 
objections , if any against the issue of the said legal heirship certificate should be filed in person before the Tahasildar , 
Varkala within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated applications 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18322 


KERALA GAZETTE 


Part III 


and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Anithakumari S 


Wife 


62 


2 


Smitha AN 


Daughter 


42 


3 


Susmitha AN 


Daughter 


40 


4 . 


Smrithi AN 


Daughter 


36 


5 


Karthik AN 


Son 


32 


No : B2127012021 


16-12-2021 


Notice is hereby given to all to whom it may be concern that Chandran Velayudhan , Sreenandanam , Manamboor , 
Manamboor Village , Varkala Taluk of Thiruvananthapuram District has filed an application of a legal heirship certificate of 
his daughter to produce before NORKA and other purposes in respect of the legal heirs of late Juby Babu , Mavilaveedu , 
Parthukonam , Manamboor village who expired on 28-10-2020 . Enquires conducted through the village officer Manamboor 
and that it has been reported to this office that the persons named in the scheduled below are the legal heirs of the said 
late Juby Babu . that it is proposed to issue a legal heirship certificate according to this to the applicant . The parents of 
the deceased is alive . The husband of the deceased is not alive . The minor heirs are under the protection of the applicant . 

Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said members for receivi 
ng the claims . objections , if any against the issue of the said legal heirship certificate should be filed in person before the 
Tahasildar , Varkala within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated 
applications and those sent by post will not be considered . 


SCHEDULE 


Sl.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Adith BJ 


Son 


17 


2 


Abishaik BJ 


Son 


13 


നമ്പർ : ബി 2 / 13095 2021 


17-12-2021 


വർക്കല താലൂക്കിൽ നാവായിക്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാബുരാജൻ നായർ , വർക്കല 
ഹൗസ് , നാവായിക്കുളം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് എൽ എ എൻ എച്ച് ഓഫീസ് ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നാവായിക്കുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ ലളിതമ്മ , 
വർക്കല ഹൗസ് , നാവായിക്കുളം പി ഒ , ബോധിപ്പിച്ച അപേക്ഷ നാവായിക്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-10-2009 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18323 


Revenue Department 


28th December 2021 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലളിതമ്മ 


ഭാര്യ 


58 


2 


| അബിൻ ബാബു 


മകൻ 


27 


3 


GYOCO3606264 


മകൻ 


21 


No : B / 14142 / 2021 


20-12-2021 


Notice is hereby given to all to whom it may be concern that Minikumari S , Krishnakripa , Vettiyara PO , Navaikulam 
Village , Varkala Taluk of Thiruvananthapuram District has filed an application of a legal heirship certificate of her son to 
produce before MACT court and other purposes in respect of the legal heirs of late Umesh Krishna , Krishnakripa , 
Vettiyara Po who expired on 20-10-2021 . Enquires conducted through the village officer Navaikulam and that it has been 
reported to this office that the persons named in the scheduled below is the legal heir of the said late Umesh Krishna . 
that it is proposed to issue a legal heirship certificate according to this to the applicant . The deceased is an unmarried 
person . The father of the deceased is alive . Hence , it is proposed to issue a legal heir ship certificate accordingly in 
favour of the above said member for receiving the claims . objections , if any against the issue of the said legal heirship 
certificate should be filed in person before the Tahasildar , Varkala within 30 days from the date of publication of this 
notice in the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Minikumari S 


Mother 


47 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.28 03:57:05 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


